Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


. 
കയ 


GOVERN 


ാർ 


രള സർക 
NMENT OF 


KERALA 


tl cf Kk doly 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 മാർച്ച് 10 
10th March 2015 

1190 കുംഭം 26 
26th Kumbham 1190 
1936 ഫാൽഗുനം 19 
19th Phalguna 1936 


Vol . IV 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Collegiate Education Department 


ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, പോസ്റ്റൽ സ്റ്റാമ്പുകൾ 
എന്നിവ സ്വീകരിക്കുന്നതോ ദർഘാസുകൾ വി. പി. പി. ആയി 
അയച്ചു കൊടുക്കുന്നതോ അല്ല. ദർഘാസ് ഫോറം തപാ 
ലിൽ ലഭിക്കുന്നതിന് ദർഘാസ് ഫോറത്തിന്റെ വിലയും 
ത പാൽ ചാർജ്ജും ഉൾപ്പെടെ - 360 മണിയോർഡർ 
അയച്ചുതരേണ്ടതാണ്. 


പൂരിപ്പിച്ചതും ഒപ്പിട്ടതുമായ ദർഘാസ് ഫോറത്തിന്റെ 
കൂടെആകെ തുകയുടെ ഒരു ശ ത മാനം തുകയ്ക്ക് ക് 
പ്രിൻസിപ്പാളിന്റെ പേരിൽ തിരൂർ എസ്. ബി . ഐ . ബ്രാഞ്ചിൽ 
മാറാവുന്ന തരത്തിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാ 


ണ് 


ദർഘാസ് പരസ്യം 

[ നമ്പർ 3/ 2014- 15 ( യു . ജി . സി.)] 
നമ്പർ എ1/ 531/2014/ യു . ജി. സി . 2015 ഫെബ്രുവരി 9. 

തിരൂർ ടി . എം . ഗവൺമെന്റ് കോളേജിലേക്ക് യു . ജി. സി . 
യുടെ അഡീഷണൽഅസിസ്റ്റൻസ് ഫണ്ടിൽനിന്നും 22,50 ,000 
കമ്പ്യൂട്ടർ , പബ്ലിക് അഡസ് സിസ്റ്റം, പാജക്ടർ മുതലായ 
ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽനിന്നും 
മുദ്രവച്ച് മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർ ഘാ സു കൾ അടക്കം ചെയ്ത ക വ റിനു മുകളിൽ 
“ദർഘാസ് നോട്ടീസ് നമ്പർ 3 / 2014 - 15 ( യു . ജി . സി .) 2014 - 15 
അഡീഷണൽ അസിസ്റ്റൻസ് സ്കീമിൽ ഉപക ര ണ ങ്ങൾ 
വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസുകൾ എന്നെഴുതി 
പ്രിൻസിപ്പാൾ, ടി. എം . ഗവൺമെന്റ് കോളേജ്, തിരൂർ, വാക്കാട് 
പി . ഒ ., പിൻ - 676 502 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട 
താണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
11- 3- 2015 - ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിവരെആകുന്നു . ദർഘാസുകൾ 
അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് ഹാജരായിട്ടുള്ള 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്ന 
താ ണ് . ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 11- 3 - 2015 - ന് 
ഉച്ചയ്ക്കുശേഷം 12 .30 - ന് അവസാനിക്കുന്നതാണ്. വൈകി 
കിട്ടുന്നതും അപൂർണ്ണവുമായ ടെണ്ടറുകൾ യാതൊരു കാരണ 
വശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് 
മേൽ കാണിച്ച വിലാ സ ത്തിൽ അപേ ക്ഷി ക്കേ ണ്ട താ ണ്. 
അപേക്ഷയോടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ വിലയായ 3,570 
(മൂല്യ വർദ്ധിത നികുതി ഉൾപ്പെടെ) അടയ്ക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കി നൽകു ന്ന ത ല്ല . ദർഘാസ് ഫോറ ങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിലയായി 


നിര ത ദ വ്യ ത്തിന് പലിശ ലഭി ക്കു ന്ന ത ല്ല . ഓരോ 
ഉപ ക രണത്തിന്റെയും വില , വാറ്റ്, മറ്റു ചെല വു കൾ 
എന്നിവ പ്രത്യേകം കാണിക്കേ ണ്ട താ ണ്. വിത രണ 
ഉത്തരവുകിട്ടി ഒരു മാസത്തിനുള്ളിൽ ഉപക ര ണ ങ്ങൾ 
സ്വന്തം 

- ചെല വിൽ 
കോളേജിൽ എത്തിക്കേണ്ടതാണ്. വില നിലവാരത്തിന് 
31- 3- 2015 വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ 
ടെണ്ടറിന്റെ കൂടെയും 100 വിലയുള്ള കേരള മുദ്രപത 
ത്തിൽ കരാർ എഴുതി സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ 
ഉത്തരവിന്റെ ശരിപകർപ്പ് ദർഘാസിന്റെ കൂടെ അടക്കം 
ചെയ്യേണ്ട താ ണ് . യാതൊരു മുന്നറിയിപ്പും കൂടാതെ 
ദർഘാസ് നടപടികൾ റദ്ദാക്കുന്നതിനോ നീട്ടി നൽകുന്ന 
തിനോ 

ഉള്ള 
അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ നിക്ഷിപ്തമാണ്. 
ഓഫീസിലെ പണമിടപാട് സമയം പ്രവൃത്തി ദിവസങ്ങളിൽ 
രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്കുശേഷം 2 മണിവരെയാകു 
ന്നു . കൂടുതൽ വിവരങ്ങൾ ആഫീസ് പ്രവൃത്തി സമ 
യങ്ങളിൽ നേരിട്ട് അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


List of Equipments 


SI. 


Qty . 


Items and Specifications 


Nos. 


(1) 


[No. 3/2014 - 15 (UGC )] 
No. A1-531/2014 /(UGC ). 

9th February 2015. 
Sealed competitive tenders are invited for the 
supply of Computer, Public Address System , LCD 
Projector etc. specified in the list to T . M . Government 
College, Tirur for a Total Cost of 22 ,50 ,000 under the 
scheme of Additional Assistance for covered Colleges 
( UGC) 2014 - 15 . 

The envelope containing the tender should be 
superscribed as “ Tender No. 3/ 2014 - 15 (UGC ). Tender for 
the supply of Equipments under he scheme of Additional 
Assistance to covered Colleges (UGC) 2014 - 15 ” and 
addressed to “ The Principal, T. M . Govt. College, Tirur, 
Vakkad P. O ., Malappuram District, Kerala, Pin -676 502” . 
The last date and time for receipt of filled tender is at 
2 p .m . on 11- 3 - 2015 . The tenders will be opened at 3 p .m . 
on the same day in the presence of such tenderers or 
their authorized representatives who may be present at 
that time. Sale of tender form will be closed on 11 - 3 -2015 
at 12 . 30 p . m . Late tenders will not be accepted at any 
account. 


2 


Intending tenderers may make an application to the 
Principal to obtain the requisite under form in which 
tenders should be submitted . The original tender form 
duly filled and signed only will be accepted . Application 
for the tender form should be accompanied by a cash 
remittance of 3 ,570 ( including VAT) which is the price 
fixed for a tender form and which is not transferable . 
Cheques, Postal Orders and Postal Stamps will not be 
accepted towards the cost of tender from and the tender 
form will not be sent by V . P.P . Those who require , tender 
form by registered post should sent the cost of tender 
form ` 3,620 including postal charges for registered post 
by Money Order. Every tender should be accompanied by 
an agreement in Kerala Stamp Paper worth " 100 . The 
articles should be supplied within one month on receipt of 
the purchase order to this College at your own expenses . 

The period of firmness of rate quoted will be up to 
31 -3 -2015 . Rates, VAT and condition of supply of articles 
should clearly be stated separately in respect of each 
items. 


Smart Board — SB 480 smart board , 
supporting windows and linux os , 
resolution 32767x32767, hard coated 
steel surface , 12 mbits usb connection , 
size 160 .5x127 . 2x12 .8 
EB 420xGA short throw projector, 
Brightness ANSI 
2500 , Contrast 3000 : 1 
Laptop dual core, Memory 2GB DDR , OS , 
15 .6 inch display, dvd writer 
VGA and Power Cable 10 mtr., wall mount 
square , audio system cabinet 
Installation , Orientation , testing, demo , 
basic training , onsite warranty . 
Digital Handicam — Shutter speed :min .- 1/ 
10000 sec ., max .- 1 sec . 
9 .2 mega pixels, wide angle lens, focal 
length 1.9w -57.0 ( T ) mm . 
30x optical zoom , 350x digital zoom , 215g . 
weight, lcd 2 .7 inch display, resolution 
230 ,000 dots , USB highspeed 2.0 
interface, HDMI micro cable, usb cable, 
Ac adaptor, rechargeable battery 
CMOS sensor, JPEG image picture, 
MPEG4- AVC vedio , Lithium - ion battery, 

16GB in built memory, upgradable memory , 
memory stick micro memory card 
Camera stand, warranty 
Hard disc — One terabyte 
LCD projector - Resolution 1024x768x3 3 
XGA, size aspect ratio 0 .6 inch , 4 : 3 
Brightness 3200 lumens , contrast ratio 
2500 :1 Auto key stone, analog RGB 
output, lw speaker, 
7000 hrs. lamp life, HDMI 
port , USB port, wireless network.Warranty 
LED TV – 39 inch - 99 cm ., Full HD , Smart TV , 4 
Built in wifi, Remote control, 3xHDMI3xUSB 
UPS — 3KVA , 150 AH - 2 battery , sealed battery, 5 
24 V input, 240 V output 
5 year warranty for battery 
UPS — 3KVA , Battery and load level indicator, 1 
operating temp. 0 -40°C , audible alarm on 
low battery , overload fault main failure 
Eight batteries-100A , power 150 Ah , 3 years 
on site warranty 
White Board with stand — 6x5 feet with stand 5 
(height adjustable ), duster and marker pen , 
Aluminium frame 
Green board — Size - 240cmx120cm , Aluminium 5 
frame 


3 
4 


5 


6 


7 


The tenders should be accompanied by an EMD of 
1 % (One percent ) of the total cost in the form of 
Demand Drafts drawn in favour of the Principal, T . M . 
Govt. College , Tirur payable at SBT, Tirur Branch only . 
Tenders without sufficient EMD are liable to be rejected . 
EMD will not carry any interest. The firm who are 
exempted from furnishing EMD should be enclosed the 
attested copy of exemption orders . More details can be 
had from the College office during working days. 

The undersigned will have the right to cancel or 
extend the tender formalities at any time without 
further notice. 


8 


9 


15 


10 


1 


AC with installation - Cooling capacity 
3 . 5 - 5 KW, Power consumption -1 - 1 . 5 KW, 
EER ratio - 3 . 3 - 3. 5 , 5 * rating 
Laptop - 15 .6 inch screen , intel core i5 4GB 
RAM , 1 TB HDD , OS-WINDOWS 8 .1 
SLR Camera — Single lens reflex camera , 
effective resolution 16 - 17 MP, Max . 
resolution 1920 * 1080 , Max . frame rate 24fps 
Digital podium - Digital all in one steel - 
podium , Three 4 " woofer, one 2 " tweeter, 
one flexible gooseneck microphone, 
one led gooseneck light, 
2 wireless hand mic , AC power switch and 
light power switch , AC 220 V, 50Hz power 
operation , wooden top , steel body and 
bottom 


18 


1 


19 


Scanner -- 5600 f 


T. M. Government College, 
Tirur. 


( Sd.) 
Principal. 


ദർഘാസ് പരസ്യം 


Water purifier 
• Water dispensing function - hot, cold & normal 
• Stainless steel tank 

Inside care sterelization system 
Electrolysis Sterilizing care 
5 stage RO , including pre -filter 
Purified Water Temperature Type - Multi 
Temperature (Hot/Cold /Normal) 
Capacity (Litre)-7 .3L 
Color/Pattern -white 
Desk Top /wall mounted 
Filters -Outside Sediment + Sediment+ 
Pre -Carbon + RO + Post Carbon 
| Weight-18Kg 
- Watts Combination - 24 .8KwH/ Month 

Filter change Indicator, Large Water Tank 
( W * H *D ) mm-290x480x520 
External Stabiliser-meeting the power 

requirement 
• Warranty 
Public address system - portable speaker - 5 
cum amplifier with 1 cordless mic , one tie 
clip mic inbuilt rechargeable batteries and 
microphone stand . 25 W power output. 
Built- in VHF high band wireless receiver. 
Two wired microphone inputs and an Aux 
input for connecting 
CD Player or mixer. Separate cut/boost type 
Bass & Treble controls . 
Switchable PRIORITY on Mic .1 . REC output 
available for 
connecting a recorder or for connecting 
another amplifier. 
Operates on AC mains or 12V external 
battery or built -in 12V 
3.5Ah rechargeable battery. Provision for 
mounting the unit on a stand . 
Facility to recharge built-in 12V battery , 
rechargeable 9V battery and rechargeable 
1.5V AA pencil cells . 
Warranty 
Computer — Intel core i3 , One TB HD , 4GB 13 
Ram , LED monitor 22 , DVD writer, 
Wired keyboard , wired mouse 
Laser pointer with presenter logitech - 3 
Suitable for multimedia teaching, lecture 
activities 
2 * AAA batteries portable, mouse freeze 
frame function , 
support windows 2000 xp , Linux 
Digital photo copier - Photo copier with 
laser printer, scanner and fax 


നമ്പർ എ1- 378 / 2014. 

2015 ഫെബ്രുവരി 11. 
- 2014- 15 യു . ജി . സി. പ്ലാൻ ഫണ്ട് വിഹിത പ്രകാരം 
കൊയിലാണ്ടി എസ്. എ . ആർ. ബി . ടി . എം . ഗവ . കോളേ 
ജിലേക്ക് 15 ( പതിനഞ്ച്) മൾട്ടിമീഡിയ പാജക്ടറുകൾ 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ടെണ്ടറുകൾക്ഷണിക്കുന്നു . 
അടങ്കൽ തുക 4,50,000. നിശ്ചിത ടെണ്ടറുകൾ പൂരിപ്പിച്ച് 
2015 മാർച്ച് 11 - ന് വൈകുന്നേരം 3 മണിക്ക് മുമ്പായി ലഭിക്കത്തെ 
ക്കവണ്ണം പ്രിൻസിപ്പാൾ, എസ്. എ .ആർ. ബി . ടി. എം . ഗവ . കോളേജ്, 
കൊയിലാണ്ടി, മുചുകുന്ന് പി . ഒ ., കൊയിലാണ്ടി ( വഴി), 
കോഴിക്കോട്- 673 307 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 
നിശ്ചിതതീയതിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കു 
ന്നതല്ല. ടെണ്ടറുകൾ അന്നേദിവസം 3. 30 മണിക്ക് തുറക്കുന്ന 
തായിരിക്കും. 

ഫോറ ങ്ങ ളുടെ വിൽപ്പന അന്നേദിവസം 2 .30 - ന് 
അ വ സാനിക്കു ന്ന താ യി രി ക്കും . ടെണ്ടർ ഫോറം - 945 
( തൊള്ളായിരത്തിനാൽപ്പത്തിയഞ്ച് രൂപ മാത്രം) അടച്ച് കോളേജ് 
ഓഫീസിൽനിന്നും നേരിട്ട് വാങ്ങിക്കാവുന്നതാണ്. തപാലിൽ 

ഫോറം ആവശ്യമുള്ളവർ ടെണ്ടർ ഫോറത്തിന്റെ തുകയേക്കാൾ 
- 50 കൂടു തൽ മണിയോർഡറായി അയയ്ക്കേണ്ട താ ണ്. 
ഫോറ ത്തിന്റെ വില യായി ചെക്ക്. ഡി . ഡി . എന്നിവ 
സ്വീക രി ക്കു ന്ന ത ല്ല . വി . പി . പി . ആയി ഫോറം 
അയയ്ക്കുന്നതല്ല. ദർഘാസിന്റെ വില യാതൊരു കാരണവശാലും 
തിരിച്ച് കൊടുക്കു ന്ന ത ല്ല . സംസ്ഥാന സ്റ്റോർ പർച്ചേസ് 
വകു പ്പിൽ രജിസ്റ്റർ ചെയ്യാത്ത ദർഘാ സു കൾ പൂരിപ്പിച്ച 
ഫോറത്തിനൊപ്പം നിരതദ്രവ്യമായി ആകെ തുകയുടെ ഒരു 
ശതമാനം ഡി . ഡി . ആയി സമർപ്പിക്കേണ്ടതാണ് ( മിനിമം 
- 1, 500 ). കൂടാതെ - 100 - ന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ 
എഗ്രിമെന്റും നൽകേണ്ടതാണ്. സപ്ലെ ഓർഡർ ലഭിച്ച് ഒരു 
മാസ ത്തി നകം സ്വന്തം ചെല വിൽ സാ ധ ന ങ്ങ ൾ 
കോളേജാഫീസിൽ എത്തിച്ച് നിശ്ചിത സ്ഥലങ്ങളിൽ സ്ഥാപിച്ച് 
പ്രവർത്തിപ്പിച്ച് കാണിക്കേണ്ടതാണ്. 


12 


COIL 


13 


14 


-- ദർഘാസ് റദ്ദാ ക്കാനോ നീട്ടിവെയ്ക്കാനോ ഉള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. 


No. A1- 378 /2014 . 

11th February 2015. 
Sealed tenders are invited for the supply of 15 
( Fifteen ) Multimedia Projectors at an estimate cost of 

4 ,50,000 (Rupees Four Lakh Fifty thousand only ) to the 
Smart Class Rooms of SARBTM Govt. College, Koyilandy. 
The envelope containing the tender should be 
superscribed “ Tender for the supply of Multimedia 
Projectors under UGC Fund” and addressed to the 
Principal, SARBTM Govt . College , Koyilandy,Muchukunnu 
P.O ., Koyilandy (via .), Kozhikode -673 307 . The last date 
for receipt of tender in the office is at 3 p.m . on 11 - 3 -2015 . 
Late tenders will not be accepted . The tenders will be 
opened at 3 . 30 p . m . on the above date in the presence 
of such of the tenderers or their authorised representatives 
who may be present at that time. 

The tender form can be had from the college office 
from 10 a.m . to 2 .30 p.m . on all working days on payment 
of 945 which is not refundable under any circumstances . 
Those who wish to purchase tender form by post shall 
send additional amount of 50 by M .O . to cover postal 
charges, Cheque , D . D . etc . will not be accepted towards 
the cost of tender form . Tender form will not be sent by 
V.P .P. EMD 1 % of quoted amount drawn in favour of the 
Principal, Government College, Koyilandy, payable at SBI, 
Koyilandy should be attached with the tender (Minimum 

1 ,500 ). Every tender should be accompanied by an 
agreement in the Kerala Stamp worth 100 . 

Rates, Sales tax and conditions of supply of articles 
should be clearly stated in respect of each item . The 
articles should be supplied in the specified place of 
college , within one month from the date of supply order 
at their own expense. The amount will be released after 
the clarification by the competent authority. The Principal, 
Government College , Koyilandy is empowered to cancel or 
extend this tender at any time without notice . 


Further details can be had from the college office . 


S .A .R .B . T.M . Govt. College, 
Koyilandy. 


(Sd .) 
Principal. 


